O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 02 


Tuesday , 02th November 2021 


1197 തുലാം 17 


1943 കാർത്തികം 11 


17th Thulam 1197 


11th Karthika 1943 


നമ്പർ 


43 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9929 


Revenue Department 


02th November 2021 


Kottayam District 


Changanassery Taluk 


NOTICE 


No : C2-5697 / 2021 


12-10-2021 


1 


Notice is hereby given to all to whom it may be concern that Mariamma Cherian , Carmel Edavettal House 
, Kangazha village , Changanacherry Taluk , of Kottayam District has filed an application of a legal heirship certificate in 
respect of the legal heirs of late E.C. Cherian Carmel Edavettal House , Kangazha village , Changanacherry Taluk who 
expired on 28-04-2021 and that it has been reported to this office that the persons named in the schedule below are the 
legal heirs of the said late E.C. Cherian . that it is proposed to issue a legal heirship certificate according to this to the 
applicant . 

Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above sai 
d members for receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed 
in person before the Tahasildar , Changanacherry within 30 days from the date of publication of this notice in the Kerala 
Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Mariamma Cherian 


Wife 


69 


2 


Biju C. Ninan 


Son 


44 


3 


Beena Faverii 


Daughter 


40 


4 


Betty Cherian 


Daughter 


36 


: സി2-56662021 


04-10-2021 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ മാടപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോൺ ഫിലിപ്പ് തോട്ടുങ്കൽ കൂരമറ്റ 
ം വീട് കൂത്രപ്പളളി പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മാടപ്പള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ ബിൻസി ജോൺ , തോട്ടുങ്കൽ കൂരമറ്റം വീട് കൂത്രപ്പളളി പി.ഒ , 
ബോധിപ്പിച്ച അപേക്ഷ മാടപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബിൻസി ജോൺ 


ഭാര്യ 


54 


2 


റോസിൻ ജെ കൂരമറ്റം 


മകൾ 


31 


3 


ഫിലിൻ ജെ കൂരമറ്റും 


മകൾ 


24 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9930 


KERALA GAZETTE 


Part III 


m012-5521-2021 


04-10-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാകത്താനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സ്കറിയ പി പി പനച്ചിമൂട്ടിൽ വീട 
തൃക്കോതമംഗലംകരയിൽ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാകത്താനം വില്ലേജിൽ പരേതൻറെ ഭാര്യ ദീപാ മാത്യു , പനച്ചിമൂട്ടിൽ വീട് 
തൃക്കോതമംഗലംകരയിൽ , ബോധിപ്പിച്ച അപേക്ഷ വാകത്താനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ദീപാ മാത്യു 


| ഭാര്യ 


43 


2 


മകൻ 


13 


| ദിമോസ് സുറിയ 
സാനിയ സറിയ 


3 


3 


മകൾ 


10 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9931 


Revenue Department 


02th November 2021 


Kottayam District 


Changanassery Taluk 


NOTICE 


M212-5665 / 2021 


04-10-2021 


വ 


> 


ചങ്ങനാശ്ശേരി താലൂക്കിൽ മാടപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി ജെ ജോസഫ് പുതുക്കാട്ട് ചിറ വീട് 
മാടപ്പളളി പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മാടപ്പള്ളി വില്ലേജിൽ പരേതൻറെ മകൻ ടോണി ജോസഫ് , പുതുക്കാട്ട് ചിറ വീട് , മാടപ്പളളി പി.ഒ , 
ബോധിപ്പിച്ച അപേക്ഷ മാടപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-10-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റാണി ജോസഫ് 


ഭാര്യ 


51 


2 


ടോണി ജോസഫ് 


മകൻ 


31 


3 


ടീനു ജോസഫ് 


മകൾ 


28 


: സി2-43362021 


04-10-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളികിഴക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റോസമ്മ ജോസഫ് മൂലയില് 
വീട് , വാഴപ്പളളി കിഴക്ക് , ചങ്ങനാശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴപ്പള്ളികിഴക്ക് വില്ലേജിൽ പരേതയുടെ മകൻ ലാലൻ ജോസഫ് , മൂലയിൽ 
വീട് , വാഴപ്പള്ളി കിഴക്ക് , ചങ്ങനാശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷ വാഴപ്പള്ളികിഴക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-09-2019 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും 
ഭർത്താവും ഒരു മകൾ ലാലി റോമിയും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ലൗലി ജെയിംസ് 


മകൾ 


58 


2 


| ലിറ്റി വർഗീസ് 


മകൾ 


52 


3 


| ലാലൻ ജോസഫ് 


| മകൻ 


46 


4 . 


62 


റ്റോമിച്ചൻ മൈക്കിൾ ( പരേതയായ മകൾ | മകളുടെ ഭർത്താവ് 
ലാലി റോമിയുടെ ഭർത്താവ് ) 

മൈക്കിൾ ജാക്സൺ ( പരേതയായ മകൾ പൗത്രൻ 
| ലാലി റോമിയുടെ മകൻ 


5 


01 


30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9932 


KERALA GAZETTE 


Part III 


6 


പൗത്രി 


26 


ജാനറ്റ് തോമസ് ( പരേതയായ മകൾ 
ലാലി റോമിയുടെ മകൾ 
ജെയ്സൺ തോമസ് ( പരേതയായ 
| മകൾ ലാലി റോമിയുടെ മകൻ 


7 


| പൗത്രൻ 


23 


m012-5671 / 2021 


04-10-2021 


അവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജെയിംസ് കെ ജോർജ്ജ് 
കണ്ണമ്പുഴ വീട് , പുഴവാത് മുറിയിൽ , ചങ്ങനാശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചങ്ങനാശേരി വില്ലേജിൽ പരേതൻറെ മകൻ ജോർജ്ജ് ജെയിംസ് , കണ്ണമ്പുഴ 
വീട് , പുഴവാത് മുറിയിൽ , ചങ്ങനാശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷ ചങ്ങനാശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-08-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ലാലി ജെയിംസ് 


| ഭാര്യ 


60 


2 


മരിയ ജെയിംസ് 


മകൾ 


33 


3 


3 


ജോർജ്ജ് ജെയിംസ് 


മകൻ 


31 


4 . 


ജോസഫ് ജെയിംസ് 


മകൻ 


26 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9933 


Revenue Department 


02th November 2021 


Kottayam District 


Changanassery Taluk 


NOTICE 


MU12-5200 / 2021 


08-09-2021 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ കുറിച്ചി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നമ്മ മാത്തൻ വാലുചിറ വീട് 
ഇത്തിത്താനം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കുറിച്ചി വില്ലേജിൽ പരേതയുടെ മകൻ ജെയിംസ് വി മാത്തൻ , വാലുചിറ വീട് ഇത്തിത്താനം പി ഒ 
ബോധിപ്പിച്ച അപേക്ഷ കുറിച്ചി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-10-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് വി വി മത്തൻ , മകൻ വർഗ്ഗീസ് സി 
മാത്തൻ എന്നിവർ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സൂസമ്മ ചാക്കോ 


മകൾ 


65 


2 


ജെയിംസ് വി മാത്തൻ 


മകൻ 


55 


3 


മകന്റെ ഭാര്യ 


57 


ഓമന വർഗ്ഗീസ് ( പരേതനായ മകൻ 
വർഗ്ഗീസ് വി മാത്തൻറെ ഭാര്യ ) 
ജിതിൻ മാത്യ വർഗ്ഗീസ് ( ടി മകൻ സ 


4 


പൗത്രൻ 


25 


: സി2-52422021 


14-09-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ കുറിച്ചി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കെ അനിൽകുമാർ 
കൊങ്ങിണിപറമ്പിൽ വീട് മലകുന്നം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുറിച്ചി വില്ലേജിൽ പരേതൻറെ ഭാര്യ നിഷ സദാശിവപണിക്കർ , 
കൊങ്ങിണിപറമ്പിൽ വീട് മലകുന്നം പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കുറിച്ചി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-11-2019 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| നിഷ സദാശിവപണിക്കർ 


ഭാര്യ 


48 


2 


| അനില അനിൽകുമാർ 


മകൾ 


19 


3 


നിഷാന്ത് അനിൽകുമാർ 


മകൻ 


13 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9934 


KERALA GAZETTE 


Part III 


MU12-5253 / 2021 


14-09-2021 


അപേക്ഷയ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ പായിപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചന്ദ്രശേഖരൻ വി റ്റി കാലാത്തറ വീട 
നാലുകോടി പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പായിപ്പാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ തിലകമ്മ , കാലാത്തറ വീട് നാലുകോടി പി ഒ , ബോധിപ്പിച്ച 

പായിപ്പാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 10-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കളും മകൻ അനന്തു വി സി യും ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തിലകമ്മ 


ഭാര്യ 


52 


2 


അഖിൽ വി ചന്ദ്രശേഖരൻ 


മകൻ 


27 


: സി2-5316 / 2021 


18-09-2021 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വെള്ളാവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസ് പി ജെ പെരിയിലപ്ലാക്ക 
ൽ വീട് മണിമല പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വെള്ളാവൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ തങ്കമ്മ ജേക്കബ് , പെരിയിലപ്ലാക്കൽ വീട് മണിമല പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ വെള്ളാവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമ്മ ജേക്കബ് 


ഭാര്യ 


71 


2 


ജ്യോതിസ് ജോസ് 


| മകൾ 


38 


3 


| ജൈതിൻ ജോസ് 


| മകൻ 


37 


M1-5378 / 2021 


18-09-2021 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ മടപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലിസമ്മ സ്കറിയ പ്ലാമൂട്ടിൽ വീട് 
പെരുമ്പനച്ചി പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മടപ്പള്ളി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സ്കറിയ പി പി , പ്ലാമൂട്ടിൽ വീട് പെരുമ്പനച്ചി പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ മടപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9935 


Revenue Department 


02th November 2021 


ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സ്കറിയ പി പി 


ഭർത്താവ് 


65 


2 


| ആൻ സ്കറിയ 


മകൾ 


31 


: സി2-53802021 


18-09-2021 


അവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ തൃക്കൊടിത്താനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി ജെ തോമസ് 
വെളിപ്പറമ്പിൽ വീട് തൃക്കൊടിത്താനം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃക്കൊടിത്താനം വില്ലേജിൽ പരേതൻറെ ഭാര്യ ലീലാമ്മ തോമസ് , വെളിപ്പറമ്പിൽ 
വീട് തൃക്കൊടിത്താനം പി ഒ , ബോധിപ്പിച്ച അപേക്ഷ തൃക്കൊടിത്താനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-06-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലീലാമ്മ തോമസ് 


ഭാര്യ 


64 


2 


ജോസഫ് വി തോമസ് 


| മകൻ 


| I ള ഉ 


32 


3 


| വർഗീസ് വി തോമസ് 


മകൻ 


31 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9936 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


: സി2-5117 / 2021 


08-09-2021 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചെത്തിപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോർജ് തോമസ് വലിയവീടൻ 
വീട്ടിൽ വെരൂർ മുറി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ചെത്തിപ്പഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ റോസമ്മ ജോർജ് , വലിയവീടൻ വീട്ടിൽ വെരൂർ മുറി , 
ബോധിപ്പിച്ച അപേക്ഷ ചെത്തിപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റോസമ്മ ജോർജ് 


ഭാര്യ 


58 


2 


ജിറ്റി ജോർജ് 


മകൾ 


32 


3 


| കാർത്തിക ജോർജ് 


മകൾ 


29 


: സി2-51182021 


08-09-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ തോട്ടക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി കെ കുരുവിള തകടിയേൽ 
വീട്ടിൽ തോട്ടയ്ക്കാട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി തോട്ടക്കാട് വില്ലേജിൽ 

തോട്ടക്കാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ലിസി കുരുവിള , തകടിയേൽ വീട്ടിൽ തോട്ടയ്ക്കാട് പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ തോട്ടക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


C 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


65 


2 


ലിസി കുരുവിള 
റ്റിനു കെ തകടിയേൽ 
റ്റീന മേരി കുരുവിള 


മകൻ 


33 


3 


മകൾ 


28 


: സി2-5119 / 2021 


08-09-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചെത്തിപ്പഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് റ്റി ജെ 


തക്കേക്കര 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9937 


Revenue Department 


02th November 2021 


അനന്തരാവകാശ 


1 


വീട്ടിൽ വെരൂർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ചെത്തിപ്പഴ വില്ലേജിൽ പരേതൻറെ മകൾ മരിയ റോസ് ജോസഫ് , തെക്കേക്കര വീട്ടിൽ വെരൂർ പി ഒ 
ബോധിപ്പിച്ച അപേക്ഷ ചെത്തിപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മറിയാമ്മ ജോസഫ് 


ഭാര്യ 


63 


2 


മരിയ റോസ് ജോസഫ് 


മകൾ 


31 


: സി2-5130 / 2021 


08-09-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചെത്തിപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം എം ആൻറണി മണമേൽ വീട 
വെരൂർ കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ചെത്തിപ്പുഴ വില്ലേജിൽ പരേതൻറെ മകൻ മാത്യു ആൻറണി , മണമേൽ വീട് വെരൂർ കര , ബോധിപ്പിച്ച 
അപേക്ഷ ചെത്തിപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 28-10-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഏലിക്കുട്ടി ആൻറണി 


ഭാര്യ 


75 


2 


| മാതൃ ആൻറണി 


| മകൻ 


54 


3 


| ബിനു ആൻറണി 


മകൻ 


46 


4 


ബിനോയി ആൻറണി 


മകൻ 


44 


: സി2-54422021 


18-09-2021 


അനന്തരാവകാശ 


അപേക്ഷ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി പടിഞ്ഞാറ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അമ്മുക്കുട്ടിയമ്മ എം കെ 
കുന്നത്തേട്ട് വീട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വാഴപ്പള്ളിപടിഞ്ഞാറ് വില്ലേജിൽ പരേതയുടെ മകൾ എ ജയശ്രീ കുന്നത്തേട്ട് വീട് , ബോധിപ്പിച്ച 

വാഴപ്പള്ളിപടിഞ്ഞാറ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് കെ ആർ ദാമോദരൻ നായർ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9938 


KERALA GAZETTE 


Part III 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


എ ജയശ്രീ 


മകൾ 


55 


2 


ഡി ജയചന്ദ്രൻ 


മകൻ 


52 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9939 


Revenue Department 


02th November 2021 


Kottayam District 


Changanassery Taluk 


NOTICE 


MU12-5697 / 2021 


04-10-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ തൃക്കൊടിത്താനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൊന്നപ്പൻ പി റ്റി മുളമൂട്ടിൽ 
വീട് , കോട്ടമുറി.പി.ഒ , തൃക്കൊടിത്താനം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃക്കൊടിത്താനം വില്ലേജിൽ പരേതൻറെ ഭാര്യ ശാന്തമ്മ പൊന്നപ്പൻ , മുളമൂട്ടിൽ 
വീട് , കോട്ടമുറി.പി.ഒ , 

തൃക്കൊടിത്താനം , ബോധിപ്പിച്ച അപേക്ഷ തൃക്കൊടിത്താനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-09-2018 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തമ്മ പൊന്നപ്പൻ 


ഭാര്യ 


54 


2 


അഖിൽ 


| മകൻ 


22 


3 


അനിൽ 


മകൻ 


19 


: സി2-57022021 


04-10-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാത്യു പി ജെ പളളിപ്പടിക്കൽ വീട് , വാഴൂര് 
f മുറിയിൽ , വാഴൂർ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വാഴൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലിസ്സി മാത്യു , പളളിപ്പടിക്കൽ വീട് , വാഴൂർ മുറിയിൽ , വാഴൂർ വില്ലേജ് , 
ബോധിപ്പിച്ച അപേക്ഷ വാഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-04-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


49 


2 


ലിസി മാത്യു 
| മാർട്ടിനാ മാത്യു 
മരിയ മാതൃ 


| മകൾ 


25 


3 


മകൾ 


18 


: സി2-5771 / 2021 


04-10-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളിപടിഞ്ഞാറ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുജാതാദേവി പി.എ , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9940 


KERALA GAZETTE 


Part III 


പനമുറ്റം വീട്ടിൽ , വാഴപ്പളളി പി.ഒ , വാഴപ്പളളിപടിഞ്ഞാറ് വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴപ്പള്ളി പടിഞ്ഞാറ് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് 
കെ . 

.കൃഷ്ണകുമാർ , പനമുറ്റം വീട്ടിൽ , വാഴപ്പളളി പി.ഒ , വാഴപ്പളളിപടിഞ്ഞാറ് വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ വാഴപ്പള്ളിപടിഞ്ഞാറ് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 22-02-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭർത്താവ് 


58 


കെ.കൃഷ്ണകുമാർ 
കെ അർജ്ജൻ കുമാർ 


2 


മകൻ 


27 


: സി2-56672021 


04-10-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ മാടപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ ആർ നന്ദകുമാർ അഞ്ചിൽ 
വീട് , പെരുമ്പനച്ചി പി.ഒ , മാടപ്പളളി വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാടപ്പള്ളി വില്ലേജിൽ പരേതൻറെ മകൻ നവീഷ് കുമാർ , അഞ്ചിൽ വീട് , പെരുമ്പനച്ചി 
പി.ഒ , മാടപ്പളളി വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ മാടപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സരസമ്മ 


ഭാര്യ 


63 


2 


നവീൻ കുമാർ 


മകൻ 


35 


3 


നവീഷ് കുമാർ 


| മകൻ 


34 


: സി2-5904 / 2021 


06-10-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വെള്ളാവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജനാർദ്ദനൻ നായർ വി . ജി 
വട്ടക്കാവിൽ വീട് , വെളളാവൂർ പി.ഒ , വെളളാവൂർ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെള്ളാവൂർ വില്ലേജിൽ പരേതൻറെ മകൻ അനന്തു ജെ 
നായർ , വട്ടക്കാവിൽ വീട് , വെളളാവൂർ പി.ഒ , വെളളാവൂർ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ വെള്ളാവൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-12-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9941 


Revenue Department 


02th November 2021 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലീലാമണി പി ആർ 


ഭാര്യ 


58 


2 


ആര്യ ജെ നായർ 


മകൾ 


37 


3 


| ഐശ്വര്യ ജെ നായർ 


മകൾ 


32 


4 


അനന്തു ജെ നായർ 


മകൻ 


23 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9942 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


M212-5319 / 2021 


22-09-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ നെടുങ്കുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രഘു പി ബി , നെടുംകുന്നം പി 
ഒ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെടുങ്കുന്നം വില്ലേജിൽ പരേതൻറെ ഭാര്യ കാഞ്ചന രഘു , നെടുംകുന്നം പി ഒ 
പുത്തൻപുരയ്ക്കൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ നെടുങ്കുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-02-2020 -ൽ മര 

രണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കാഞ്ചന രഘു 


ഭാര്യ 


57 


2 


അജിത്ത് പി രഘു 


മകൻ 


29 


3 


അഖിൽ പി രഘ 


മകൻ 


26 


: സി 2-5499 / 2021 


22-09-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ വി ജോസഫ് ചാമംപതാൽ പി 
ഒ അമ്പാട്ട് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വാഴൂർ വില്ലേജിൽ 

വാഴൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലൂസിയാമ്മ ജോസഫ് , ചാമംപതാൽ പി ഒ അമ്പാട്ട് വീട്ടിൽ , 
ബോധിപ്പിച്ച അപേക്ഷ വാഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലൂസിയാമ്മ ജോസഫ് 


ഭാര്യ 


71 


2 


ഷനി ജേക്കബ് 


മകൾ 


49 


3 


| ഷിബു ജോസഫ് 


മകൻ 


48 


4 


ഷെല സോട്ടർ 


| മകൾ 


47 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9943 


Revenue Department 


02th November 2021 


ERRATUM NOTICE 


No. C2 - 3136/2021 


8th September 2021 . 


The Notification Number C2- 3136/2021 Published in Kerala Gazette Number 28 , 
Volume 10 , Part III Commissionerate of Land Revenue Sheet Page Number 5150 , SI . Number 7 , 
dated 13-7-2021 , notified that the Parents of the deceased are the legal heirs of the deceased 
person . But the inclusion of the parents as legal heirs of the deceased is found to be incorrect . 
Hence it should be read by excluding parents as the legal heirs of the deceased person . 
And the remaining list is correct . 


Taluk Office , 


( Sd . ) 


Changanasserry . 


Tahsildar 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.02 04:24:09 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


